© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KLTV(N)/634/2021-2023 


2021 





കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 


തിരുഖനുത്രപുരം, 26th January 2021 
വാല്യം 10 ചൊവ്വ ൧൧൧ January ൧൧ © നമ്പര്‍ 
1196 മകരം 13 4 
Vol. X Thiruvananthapuram, 13th Makaram 1196 No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART III 
Forest Department 


Forest and Wildlife (F) Department 7. Geethopan, G. 
NOTIFICATION 8 Hobby, M. V. 
No. D3-161963/2020/FHQ. 24th December 2020. 9. Roy K. Xavier 
Following is the Revised Select List of Junior 10. Beena, K. V. 
Superintendents irKerala Forests and Wildife Departnent 1. Misimol Angustn 


for the year 2020 prepared by the Ad hoc Departmental 12. Prasannakumar, P. V. 
Promotion Committee (Lower) held on 12-11-2020 

and approved by the Government vide letter 13: Breerekha; 8, 

No. F2/150/2020/FWLD dated 12-12-2020. 14. Rajee V. Kumar 


Revised Select List of Junior Superintendents 
for the year 2020 


1. Pushpakaran, P. K. 


Junior Superintendents superseded 
James Chacko 


P. K. Kesavan IFS, 


2. Indira, A. 
3. Preetha, O. K. Principal Chief Conservator 
of Forests & Head of Forest 
4. Beena, S. 
Forest Head Quarters, Force, Kerala & Convener, 
5. Salil, P. S. Vazhuthacadu, Departmental Promotion 
6. Sajjan, K. M. Thiruvananthapuram. Committee (Lower). 


Gaz. No. 4/2021/DTP (Forest). 


213 


26th Jan. 2021] FOREST DEPARTMENT 52 





കോട്ടയം ഡിവിഷന്‍ 


ലേല പരസ്യം 
നമ്പര്‍ എ4-673/2020. 2020 ഡിസംബര്‍ 21. 


2021 വര്‍ഷത്തില്‍ കോട്ടയം ഡിവിഷനില്‍പ്പെട്ട എരുമേലി, അയ്യപ്പന്‍കോവില്‍, നഗരംപാറ, കുമളി എന്നീ 
റെയിഞ്ചുകളില്‍ സൂക്ഷിച്ചിട്ടുള്ള വില്‍പനയോഗ്യമായ വിവിധ ഫോറസ്റ്റ്‌ കേസ്സുകളില്‍പ്പെട്ട തൊണ്ടിത്തടികള്‍, വിറക്‌, മറ്റിനം 
വനവിഭവങ്ങള്‍ അതാത്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസുകളില്‍വച്ച്‌ താഴെ കാണിച്ചിട്ടുള്ള തീയതികളില്‍ പകല്‍ 
11 മണിക്ക്‌ കോട്ടയം ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്‌ ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. നിര്‍ദ്ദിഷ്ട ദിവസം ഏതെങ്കിലും കാരണവശാല്‍ പൊതു അവധിയായി 
പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച്‌ ലേലം നടത്തുന്നതായിരിക്കും. 
ലേല ദിവസം ലേലത്തില്‍ വയ്ക്കാന്‍ യോഗ്യമായ വേറെയും തൊണ്ടിത്തടികള്‍ ലഭ്യമായാല്‍ അവയും ലേല ദിവസങ്ങളില്‍ 


ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലത്തിന്‌ മുമ്പായി ലേലത്തില്‍ വച്ചിട്ടുള്ള തൊണ്ടിവകകളുടെ 
ഗുണനിലവാരവും അളവുകളും മറ്റു വിശദ വിവരങ്ങളും നേരില്‍ കണ്ട്‌ ബോധ്യപ്പെടേണ്ടതാണ്‌. ലേലത്തിന്‌ ശേഷം ഈ വക 
കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. ഓരോ ലേലത്തിലും വില്‍ക്കാനുദ്ദേശിക്കുന്ന തടികള്‍, 
മറ്റ്‌ വനവിഭവങ്ങള്‍ മുതലായവയെപ്പറ്റിയുള്ള വിശദവിവരങ്ങള്‍ അതാത്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നും ലേലത്തിന്‌ മുന്‍പ്‌ 
അറിയാവുന്നതാണ്‌. മുന്‍ ലേലത്തില്‍ സ്ഥിരപ്പെടുത്താത്ത ഏതെങ്കിലും ലോട്ടുകള്‍ ഉണ്ടെങ്കില്‍ അവയും ലേലത്തില്‍ 


ഉള്‍പ്പെടുത്തുന്നതാണ്‌. 


ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം)-ടെ 2-12-2009-ലെ പ്രൊ ട5-6835/09-ാം നമ്പരായിട്ടുള്ള 50-ാം നമ്പര്‍ കേരള 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേല നിബന്ധനങ്ങളും കാലാകാലങ്ങളില്‍ വനം വകുപ്പില്‍ നിലവിലുള്ള മറ്റ്‌ 
വൃവ സ്ഥകളും ഈ ലേലത്തിന്‌ ബാധകമായിരിക്കും. കോടതി ഉത്തരവ്‌ പ്രകാരം വില്‍പ്പനയ്ക്ക്‌ വച്ചിട്ടുള്ള തൊണ്ടി 
തടികളൂടെ മൂഴുവന്‍ തുകയും വിജയിയായ ലേലക്കാരന്‍ ലേല ദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്‌. ലേലത്തില്‍ 
പങ്കെടുക്കുന്നവര്‍ ലേലത്തിന്‌ മുന്‍പായി ഈട്ടി, തേക്ക്‌ എന്നിവയ്ക്ക്‌ ₹ 20,000 (ഇരുപതിനായിരം രൂപ) മറ്റു തടികള്‍ക്ക്‌ 
ZF 10,000 (പതിനായിരം രൂപ) മറ്റു വനവിഭവങ്ങള്‍ക്ക്‌ & 2,000 (രണ്ടായിരം രൂപ) നിരത്രദവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്‌. റെയിഞ്ച്‌ 


ഫോറസ്റ്റ്‌ ഓഫീസിന്റെ പേരും ലേല തീയതികളും താഴെ ചേര്‍ക്കുന്നു. 


ലേല തീയതികള്‍--2021 








Range Jan. Feb. March April May June July Aug. Sep. Oct. Nov. Dec. 
Erumely 19 10 2 6 4 4 5 6 3 6 8 6 
Kumily 21 15 10 12 10 7 12 10 7 11 15 14 
Ayyappancoil 27 19 15 19 18 14 19 16 20 21 22 20 
Nagarampara 29 23 12 27 25 29 26 26 27 26 29 28 





കൂടുതല്‍ വിവരങ്ങള്‍ ഈ ഓഫീസില്‍ നിന്നോ ബന്ധപ്പെട്ട റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസുകളില്‍ നിന്നോ 


അറിയാവുന്നതാണ്‌. 


ഫോണ്‍ നമ്പരുകള്‍. 


(൬ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌, കോട്ടയം - 0481-2562276 
(2) റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, എരുമേലി - 04828-212230, 8547601211 
(൫) റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, കുമളി - 94869-222056, 8547601146 


(൫) റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, അയ്യപ്പന്‍കോവില്‍ -04868-259210, 8547601115 


(6) റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, നഗരംപാറ -- 04862-232274, 8547601238 


സി. ബാബു, ഐ. എഫ്‌. എസ്‌, 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
കാര്യാലയം, കോട്ടയം. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


214 


26th Jan. 2021] 


മുന്നാര്‍ ഡിവിഷന്‍ 
ലേല പരസ്യം 


നമ്പര്‍ എ. എന്‍.-7654//2020. 2020 ഡിസംബര്‍ 29. 


മൂന്നാര്‍ ഡിവിഷനില്‍പ്പെട്ട നേരൃമംഗലം, അടിമാലി, 
മൂന്നാര്‍, ദേവികുളം എന്നീ റെയിഞ്ചുകളില്‍ സൂക്ഷിച്ചിട്ടുള്ള 
വിവിധ വനനിയമ കേസുകളിലെ തൊണ്ടി തടികള്‍, 
കഴകള്‍, വിറക്‌ ഉരുപ്പടികള്‍, അപകട ഭീഷണിമൂലം മുറിച്ചിട്ട 
തടികള്‍ മുതലായവ താഴെ പട്ടികയില്‍ അതാതു റെയിഞ്ചിന്‌ 
നേരെ കാണിച്ചിട്ടുള്ള തീയതികളില്‍ പകല്‍ 11 മണിക്ക്‌ മൂന്നാര്‍ 
ഡിവിഷണല്‍ ഓഫീസറോ 


ഫോറസ്സ്‌ അദ്ദേഹം 
൨ 


അധികാരപ്പെടുത്തുന്ന മറ്റ്‌ ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. ലേല ദിവസം പൊതു അവധി 
ദിവസമായി വന്നാല്‍ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി 
വച്ച്‌ 
നടത്തൂന്നതായിരിക്കും. നിശ്ചിത ലേല തീയതിക്കുമൂുമ്പ്‌ തന്നെ 


ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും 
ലേലത്തില്‍ ഉള്‍പ്പെടുത്തുന്ന ലേലവസ്തുക്കളുടെ ഇനം, അളവ്‌ 
മുതലായവ ലോട്ട്‌ തിരിച്ചുള്ള തൊണ്ടി വസ്തുക്കള്‍ നേരില്‍ 
പരിശോധിച്ച്‌ ബോദ്ധൃപ്പെടേണ്ടതാണ്‌. ലേലത്തിനുശേഷം ഇത്‌ 


സംബന്ധമായ പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവര്‍ ലേലത്തിന്‌ 


മുമ്പായി തേക്ക്‌, ഈട്ടി എന്നിവയ്ക്ക്‌ ₹ 20,000-0 
മറ്റ്‌ തടികള്‍ക്ക്‌ ₹ 10,000-൦ വനവിഭവങ്ങള്‍ക്ക്‌ L 2,000-0 
നിരത്ര്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേലം വിളി കേള്‍ക്കുന്നയാള്‍ 
ലേലം കഴിഞ്ഞാലൂടനെ ലേലത്തുകയുടെ 35% തുക 
നിരതദ്രവ്യം ഉള്‍പ്പെടെ അടയ്ക്കേണ്ടതുമാണ്‌. 
ലേലത്തുക ₹$ 20,000-മോ അതില്‍ കുറവോ ആണെങ്കില്‍ 
മൊത്തം ലേലത്തുകയും ലേലത്തുക ₹ 20,000-ല്‍ കവിയുക 
യാണെങ്കില്‍ മൊത്തം ലേലത്തുകയുടെ 35% വിലയും 
കുറഞ്ഞത്‌ ₹ 20,000-൦ കൂടിയത്‌ ₹ 1,00,000-൦ എന്ന കണക്കിന്‌ 
ലേലം കഴിയുന്ന ഉടനെ അടയ്ക്കേണ്ടതാണ്‌. കോടതി 
ഉത്തരവ്‌ അനുസരിച്ച്‌ ലേലം ചെയ്യപ്പെടുന്ന തൊണ്ടിയുടെ 


മൊത്തം വിലയും ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്‌. 


ലേലത്തില്‍ പിടിച്ചെടുത്ത വകകള്‍ ലേലം 
സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന തീയതി 
മൂതല്‍ 30 ദിവസത്തിനകം ബാക്കി വിലയും 
നിലവിലുള്ള വില്‍പ്പന നികുതിയും വനവികസന നികുതി 
എന്നിവയും മൊത്തം സാഘഖ്യയ്ക്ക്‌ 1988-ലെ ഫൈനാന്‍സ്‌ 
ആക്റ്റ്‌ പ്രകാരമുള്ള ആദായനികുതി മുതലായവ അടച്ച്‌ ലേല 
സ്ഥലത്തുനിന്നും നീക്കം ചെയ്യേണ്ടതാണ്‌. ലേലത്തില്‍ 
പിടിച്ചിട്ടുള്ള സാധനങ്ങള്‍ നീക്കം ചെയ്യാതിരുന്നാല്‍ ലേലം 
സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതല്‍ 60 
ദിവസത്തിനകമുള്ള അവധി കൂടി തറവാടക ഈടാക്കിക്കൊണ്ട്‌ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ അനുവദിക്കാവുന്നതാണ്‌. 
മേല്‍പ്പറഞ്ഞ സമയത്തിനുള്ളില്‍ സാധനങ്ങള്‍ നീക്കം 
ചെയ്യാതിരുന്നാല്‍ ആ വക സാധനങ്ങള്‍ മറ്റൊരു അറിയിപ്പ്‌ 
കൂടാതെ തന്നെ സര്‍ക്കാരിലേക്ക്‌ മൂതല്‍ കൂട്ടുന്നതും 
അവയില്‍ ലേലക്കാരനന്‍ യാതൊരുവിധ അവകാശങ്ങളും 


ഉണ്ടായിരിക്കുന്നതുമല്ല. 


FOREST DEPARTMENT 


215 


53 


ലേലത്തുകയുടെ ബാക്കി സാംഖ്യ 30 ദിവസത്തിനകം 
അടയ്ക്കാതിരുന്നാല്‍ ന്യായമായ കാരണങ്ങളാല്‍ 30 ദിവസം 
കൂടി 18% പലിശയോടും നിയമപ്രകാരമുള്ള തറവാടകയോടും 
കൂടി അടയ്ക്കുവാന്‍ അനുവാദം നല്‍കുന്നതാണ്‌. അതിനുശേഷം 
യാതൊരു കാരണവശാലും ബാക്കി സംഖ്യ അടയ്ക്കുന്ന്തിനുള്ള 
കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല. 
കാലാവധിക്കുള്ളില്‍ അടയ്ക്കാതിരുന്നാല്‍ ലേലം ചെയ്ത 


ലേലത്തുക ഈ 


സാധനങ്ങള്‍ അയാളുടെ നഷ്ടോത്തരവാദിത്വത്തില്‍ വീണ്ടും 
ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. അപ്രകാരം ലേലം 
ചെയ്യുമ്പോള്‍ ഉണ്ടാകുന്ന നഷ്ടം നിലവിലുള്ള വ്യവസ്ഥകള്‍ക്ക്‌ 
വിധേയമായി റവന്യൂ കുടിശ്ലീക വസുല്‍ ചെയ്യുന്ന നിയമങ്ങള്‍ 
അനുസരിച്ച്‌ മുന്‍ ലേലക്കാരനില്‍ നിന്നും ഈടാക്കുന്നതും 
ലാഭകരമായിരുന്നാല്‍ മൂന്‍ ലേലക്കാരനന്‍ ടി ലേലത്തില്‍ 
യാതൊരു അവകാശവും ഇല്ലാത്തതുമാകുന്നു. ചീഫ്‌ ഫോറസ്റ്റ്‌ 
കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 2-12-2009-ലെ പ്രൊ.-6835/2009-0൦ 
നമ്പര്‍ പ്രകാരം 22-12-2009-ലെ കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച 
പൊതു ലേല നിബന്ധനകള്‍ക്കും അവയ്ക്ക്‌ കാലാകാലങ്ങളില്‍ 
ഉണ്ടാക്കുന്ന കൂട്ടിച്ചേര്‍ക്കലുകള്‍ക്കും മാറ്റങ്ങള്‍ക്കും തൊണ്ടി 
ലേല വൃവസ്ഥകള്‍ക്കും വിധേയമായിട്ടായിരിക്കും ടി ലേലം. 


ലേലത്തില്‍ ഉള്‍പ്പെടുന്ന തടികള്‍, ഉരുപ്പടികള്‍ ഇവയുടെ 
അളവും തരവും ഗുണവും ലേലക്കാരന്‍ ലേലത്തീയതിക്ക്‌ 
മുമ്പുതന്നെ ബോദ്ധ്യപ്പെട്ടുകൊള്ളണം. ലേലം സംബന്ധിച്ച 
കൂടുതല്‍ വിവരങ്ങള്‍ അതാത്‌ റെയിഞ്ചാഫീസുകളില്‍ നേരിട്ട്‌ 
അന്വേഷിച്ച്‌ അറിയാവുന്നതാണ്‌. 


പട്ടിക 


ലേലത്തീയതി-2021 








S © 

© 
ഭൂ & ചട്ട 

uw IC 

റെയിഞ്ച്‌ a & a & മി പി 9 6 8 
oO © റം റ GC Ss 2 Oo S 
€ ട്ട 56 ജു 8 യം ്്‌ e gad ട്ട 
8 6 aS@g s& g ഭ 96 3 
BMOoonelo 8 3 4 7 5 3 6 5 27 2 2 
അടിമാലി 14 11 92018410 81210 8 
മുന്നാര്‍ 9 6 8 2 19 6 22 2 8 21 16 22 
ദേവികുളം 28 25 23 27 25 29 28 17 30 26 25 29 





ഫോണ്‍ നമ്പരുകള്‍: 


റെയ്ഞ്ച്‌! ഫോറസ്റ്റ്‌ ഓഫീസ്‌, നേരൃമംഗലം--0485 255.4482, 
8547601424 


റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, അടിമാലി--04864 223642, 
8547601381 


റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, മുന്നാര്‍-0485 233323, 


8547601368 


റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ 
8547601337. 


ഓഫീസ്‌, ദേവികുളം--04865 264377, 


കണ്ണന്‍, എം. വി. ജി. ഐ.എഫ്‌.എസ്‌. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസ്‌, മുന്നാര്‍, 
ദേവികുളം. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍. 
(കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി) 


26th Jan. 2021] FOREST DEPARTMENT 54 





വാഴച്ചാല്‍ ഡിവിഷന്‍ 


പുനര്‍ ഇ-ലേല പരസ്യം 
നമ്പര്‍ സി2-6ജ3/2014. 2020 ഡിസംബര്‍ 22. 


വാഴച്ചാല്‍ ഡിവിഷനില്‍ കൊല്ലത്തിരുമേട്‌ റെയിഞ്ചില്‍ താഴെ പട്ടികയില്‍ കാണിച്ചിരിക്കുന്ന തേക്കുതോട്ടത്തില്‍ നിന്നും 
ഇടവെട്ടി ശേഖരിച്ചതും, 28-12-2017-ലെ ഇ-ലേലത്തില്‍ വിജയിയായ ശ്രി. രൂപേഷ്‌, എസ്‌. എച്ച്‌., എസ്‌.ആര്‍.എസ്‌. ടിംബര്‍ ട്രേഡേഴ്സ്‌, 
ശിവാജി റാവു കോംപ്ലക്സ്‌, ബി. എം. ബൈപ്പാസ്‌ റോഡ്‌, ഹുന്‍സൂര്‍, മൈസൂര്‍ എന്നയാള്‍ നിയമപ്രകാരമുള്ള വിലയും, വില്‍പ്പന 
നികുതിയുമടച്ച്‌ എടുത്തു കൊണ്ടുപോകാന്‍ വീഴ്ച്ചവരുത്തിയതുമായ താഴെപ്പറയുന്ന തേക്കു തടികള്‍ /കഴകള്‍, ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തില്‍ താഴെ പട്ടികയില്‍ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയില്‍ വാഴച്ചാല്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ 21-8-2014-ലെ പ്രൊ. (4)-29243/13-ാ൦ നമ്പരായി 16-9-2014-ലെ 36-ൊം നമ്പര്‍ കേരള ഗസറ്റില്‍ 
വാല്യം 3, 17-10-2014-ലെ പ്രൊ. (4) 29243/13-ാം നമ്പരായി 4-11-2014-ലെ 43-ാം നമ്പര്‍ കേരള ഗസറ്റില്‍ വാല്യം 3, 3-12-2014-ലെ 
പ്രൊ. (4) 26243/13-ാം നമ്പരായി 23-12-2014-ലെ 50-ാ൦ നമ്പര്‍ കേരള ഗസറ്റില്‍ വാല്യം 3 എന്നിവയില്‍ പരസ്ൃപ്പെടുത്തിയിട്ടുള്ള 
വിശദമായ ദര്‍ഘാസ്‌ /ലേല വ്യവസ്ഥകള്‍ക്കും വനം വകുപ്പില്‍ അതാതു സമയത്ത്‌ നിലവിലുള്ള മറ്റു നിയമങ്ങള്‍ക്കും 
കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്കും വിധേയമായി ഇ-ലേലത്തിലൂടെ വില്‍പന നടത്തുന്നതാണ്‌. 
എം.എസ്‌.ടി.സി. കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. ടി ഇ-ലേലത്തില്‍ 
പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്ന വ്യക്തികള്‍ ഇ-ലേലത്തിന്‌ മുമ്പ്‌ ₹ 20,000 (ഇരുപതിനായിരം) ഇ-പേയ്‌മെന്റ്‌ /ഇ-ര്രഷറി/ ഡിമാന്റ്‌ 
്രാഫ്റ്റ്‌ എം.എസ്‌.ടി.സി. ലിമിറ്റഡ്‌ വഴി നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്‌. വിജയിയായ ഇ-ലേലക്കാരന്‍ ഇ-ലേല തുകയുടെ 35% 
തുക ഇ-ലേല ദിവസം തന്നെ ഇ-പെയ്മെന്റായി കെട്ടിവയ്ക്കേണ്ടതാണ്‌. വിജയിയായ ഇ-ലേലക്കാരന്‍ നിയമപ്രകാരവും 
കാലാകാലങ്ങളില്‍ നിലവിലുള്ളതുമായ ജി. എസ്‌. റ്റി. വനവികസന നികുതി, ആദായ നികുതി, മറ്റ്‌ ബന്ധപ്പെട്ട നികുതികള്‍ എന്നിവ 
യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്‌. 


ഇ-ലേല പ്രമാണങ്ങളും ഇ-ലേല ഷെഡ്യൂളുകളും Www.mstcecommerce.com aVamM വെബ്‌സൈറ്റില്‍ ലഭ്യമാണ്‌. 
ഇ-ലേലത്തിനോടൊപ്പം സമര്‍പ്പിക്കുന്നതിനുള്ള നിരതദ്രവ്യം എസ്‌. ബി.്റി.-യുടെ ഇന്റര്‍നെറ്റ്‌ ഓണ്‍ലൈന്‍ ബാങ്കിംഗ്‌ വഴിയോ 
മറ്റ്‌ ബാങ്കുകളുടെ കാരൃത്തില്‍ [41:11 വഴിയോ ഓണ്‍ലൈനായി ഇ-ലേലത്തിനൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഇ-ലേല പ്രമാണങ്ങള്‍ 
സമര്‍പ്പിക്കാന്‍ സ്ണട൧൦ഠണ്ണണസം.0േന എന്ന വെബ്സ്്്റ്‌ ഉപയോഗിക്കേണ്ടതാകുന്നു. 


എല്ലാ ഇ-ലേല പ്രമാണങ്ങളും WWW.MstcecomMerce.com എന്ന വെബ്‌സൈറ്റിലൂടെ ഓണ്‍ലൈനായി മാര്രം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ഇ-ലേല പ്രമാണങ്ങള്‍ സസുസ്ബട(ഠ്നലഠ.ഠനേ എന്ന വെബ്സൈറ്റിലൂടെ ഓണ്‍ലൈനായി മാത്രമേ 
സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ഇ-ലേല പ്രമാണങ്ങള്‍ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഓണ്‍ലൈന്‍ ഇ-ലേല പ്രമാണത്തോടൊപ്പം സ്കാന്‍ ചെയ്ത ബന്ധപ്പെട്ട രേഖകള്‍ ഓണ്‍ലൈനായി സമര്‍പ്പിക്കാത്തതും, 
അവയുടെ ഒറിജിനല്‍ തുറക്കുന്നതിനുമുന്‍പ്‌ സമര്‍പ്പിക്കാത്തതുമായ ഇ-ലേല പ്രമാണങ്ങള്‍ നിരസിക്ക പ്പെടുന്ന താണ്‌. 
ഇ-ലേലവുമായി ബന്ധപ്പെട്ട മറ്റ്‌ വിവരങ്ങള്‍ NIC-olosi meas www.mstcecommerce.com aga വെബ്സ്റ്റില്‍ പറഞ്ഞിരിക്കുന്ന 
11൦0 ൨൦ട-ല്‍നിന്നോ ഈ ആഫീസില്‍നിന്നോ അറിയാവുന്നതാണ്‌. ഇ-പേയ്മെന്റിന്‌ ആവശ്യമായ വിവരങ്ങള്‍ ലേലക്കാരന്‍ 
ഇട പാടുനടത്തുന്ന കോര്‍ ബാങ്കിംഗ്‌ സൌകര്യമുള്ള ബാങ്ക്‌ അക്കാണ്ടിന്റെ വിശദവിവരങ്ങളും ഇ-മെയില്‍ അഡ്രസ്സും 
ഇ-ലേലത്തോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഈ വിവരങ്ങള്‍ ഉള്‍പ്പെടുത്താത്ത ഇ-ലേല പ്രമാണങ്ങള്‍ നിരസിക്കു 
പ്പെടുന്നതാണ്‌. ടെക്നിക്കല്‍ ബിഡും ഫിനാന്‍ഷൃല്‍ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത്‌ കവറുകളില്‍ മാര്രം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ലേലക്കാര്‍ വിവരങ്ങള്‍ അപ്ലോഡ്‌ ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൌനകര്യങ്ങള്‍ക്കും നഷ്ടത്തിനും വനം 
വകുപ്പ്‌ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ലേലത്തില്‍ പങ്ക്‌ കൊള്ളുന്നയാളിന്റെ രജിസ്‌ട്രേഷന്‍ നമ്പര്‍ നിരതദ്രവ്യം 
അടയ്ക്കു മ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത നിരതദ്രവ്യം മുന്‍കൂര്‍ അടയ്ക്കുന്ന ലേലക്കാരന്‍ മാര്രമേ 
ക്രമ്ര്പകാരമുള്ള ലോട്ടുകളുടെ ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ സാധിക്കുകയുള്ളു. 


ടി ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ അവരുടെ സ്ഥിരമായ മേല്‍വിലാസവും കയ്യൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ സര്‍ട്ടിഫിക്കറ്റ്‌ ബന്ധപ്പെട്ട വില്ലേജാഫീസറില്‍നിന്നും വാങ്ങി ഇ-ലേലത്തിന്‌ Meo Bajo കെട്ടിവയ്ക്കുന്നതോടൊപ്പം 
ഓണ്‍ലൈനായി ഹാജരാക്കേണ്ടതാണ്‌. നിയമാനുസൃത തിരിച്ചറിയല്‍ കാര്‍ഡോ സര്‍ട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ ഇ-ലേല 
പ്രമാണങ്ങള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഇ-ലേല വില്പനയില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ വില്പനയ്ക്ക്‌ വച്ചിരിക്കുന്ന ഇടവെട്ട്‌ ഉല്പന്നങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും മറ്റ്‌ വിശദവിവരങ്ങളും കണ്ട്‌ ബോധുപ്പെട്ടിരിക്കേണ്ടതും ഇ-ലേലത്തിനുശേഷം ഈ വക 
കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ 14.5.1.0. ലിമിറ്റഡിന്റെ ഓണ്‍ലൈനില്‍ രജിസ്റ്റര്‍ ചെയ്തിരിക്കണം. ഇ-ലേല 
നിബന്ധനകള്‍ 1.൭... ലിമിറ്റഡിന്റെ www.mstcecommerce.com agamM വെബ്സൈറ്റില്‍ ലഭ്യമാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ ഈ ഓഫീസിലോ (ഫോണ്‍; 0480-2701713, ഇ-മെയില്‍; dfo-vzcl.for@kerala.gov.in) aaogomloeas 
റെയിഞ്ച്‌! ഫോറസ്റ്റ്‌ ഓഫീസിലോ (ഫോണ്‍: കൊല്ലത്തിരുമേട്‌ 8547601935) പ്രവൃത്തി സമയങ്ങളില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


216 


26th Jan. 2021] FOREST DEPARTMENT 55 

















പട്ടിക 
കഴകളുടെ ഏകദേശ അളവ്‌ (എണ്ണം) തടി (ബി.എസ്‌.) ഉല്പന്നങ്ങള്‍ ഇ-ലേല 
തോട്ടം 
ന അട്ടിവെച്ചിരിക്കുന്ന തീയതിയും 
റെയിഞ്ച്‌ ഒന്നാം രണ്ടാം മുന്നാം നാലാം അഞ്ചാം 
എണ്ണം ക്യൂ.മീ. സ്ഥലം സമയവും 
തരം തരം തരം തരം തരം 
1981 റ്റേപ 0 0 250 100 0 0 0 വാച്ചുമരം 11-2-2020, 
തേക്ക്‌ തോട്ടം, ഡമ്പിംഗ്‌ ഡിപ്പോ, 11.30 a.m. & 
കൊല്ലത്തിരുമേട്‌ കൊല്ലത്തിരുമേട്‌ 19-2-2021, 
റെയിഞ്ച്‌ റെയിഞ്ച്‌ 130 p.m. 
No. C2-6783/2014. 22nd December 2020. 


It is hereby notified for the general information of the public that Teak Poles collected from 1981 Repra Teak 
Plantation, Kollathirumedu Range, under this Division by thinning will be sold in e-auction sale subject to detailed auction 
sale conditions published in Kerala Gazette No. 36, Vol. HI dated 16-9-2014 of Additional Principal, Chief Conservator of 
Forests (Protection), Thiruvananthapuram vide Notification No. Pro. (4) 29243/13 dated 21-8-2014, Kerala Gazette No. 43, 
Vol. III dated 4-11-2014 of Additional Principal, Chief Conservator of Forests (Protection), Thiruvananthapuram 
vide Notification No. Pro. (4) 26243/13 dated 17-10-2014 and Kerala Gazette No. 50, Vol. III, dated 23-12-2014 of Additional 
Principal Chief Conservator of Forests (Protection), Thiruvananthapuram vide Notification No. Pro. (4) 26243/13 
dated 3-12-2014 and other rules in force, as per schedule furnished below. Any Government loss incurred in this regard 
will be the libility of Sri. Roopesh, S. H., SRS Timber Traders, Shivaji Rao Complex, B. M. Bypass Road, Hunsur, Mysore, 
Who bid the same in the auction held on 27-12-2017 and failed to transport after remitting the Sale Value and Taxes. 
Those who wish to participate have to remit an amount of & 20,000 as EMD as e-payment before the e-auction through 
MSTC limited. Successful bidders will have to remit 35% of the bid amount on the e-auction itself through e-payment. 
Successful bidders will have to remit the balance value, GST, Forest Development Tax, Income Tax and such other taxes 
that are prevailing at the time of e-auction within the stipulated time limit. 


E-auction documents and connected records are available in the website: www.mstcecommerce.com. The Earnest 
Money Deposit should be submitted on e-payment/e-treasury/demand draft/MSTC through the internet online Banking 
of or through NEFT for other banks. For submission of e-auction visit the website: www.mstcecommerce.com. All 
bids/e-auction documents are to be submitted online only and in the designated online cover(s)/envelope(s) on the 
www.mstcecommerce.com. website and e-auction documents submitted manually/through post will not be entertained. 


Online e-auction/bids are to be accompanied with relevant documents. E-auction/bids received online without 
scanned copies of relevant documents will not be considered and shall be summarily rejected. Any further clarification 
on this e-auction can be obtained from NIC/the e-auction Helpdesk number available in the www.mstcecommerce.com 
website and from the office of the Divisional Forest Officer, Vazhachal during the office hours. The details regarding 
e-payment (Bidder’s Bank Account Number where he/she is having core banking facility and e-mail ID) should be 
submitted along with the e-auction documents. E-auction documents without these details will not be accepted. Technical 
bid and financial bid shall be submitted in their respective designated online covers. The Forest Department will not be 
responsible for any inconvenience or loss to the Bidder while uploading/downloading the bid. 


The bidders who wish to participate in the e-auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned Village Officer, or any other approved identity documents 
along with the EMD through online. Those who do not produce any approved Identity Card or Certificate will not be 
eligible to participate in the e-auction. 


The intending bidders should satisfy themselves about the quality and quantity of the thinned materials put up for 
e-auction sale and no complaints will be entertained after the e-auction. The quantity that may become ready for sale after 
the publication of this notification will also be included in the e-auction. Any further notification to the sale conditions 
that may be issued by the Government after the issuance of this notification will also be applicable to 
this e-auction. The unsold materials in the e-auction will be re-auctioned. Further details of e-auction sale will be 
available from this office (Phone No. 0480-2701713, e-mail: dfo-vzcl.for@kerala.gov.in) or Kollathirumedu Range Forest 
Office (Phone No. 8547601935). 


Gaz. No. 4/2021/DTP (Forest). 


217 


26th Jan. 2021] FOREST DEPARTMENT 56 

















TABLE 

Name of Approximate Number of Teak Poles Name of E-Auction 

Plamation! ഷ്‌ 3rd th ല്‍ BS Dumping Site ഗഗ ശ്‌ 
ദ്‌ Class Class Class Class — Class No. (M?) fine 

1981 Repra 0 0 250 100 0 0 0 Vachumaram 11-2-2021, 
Teak, Dumping Depot, 11.30 am & 
Plantation Kollathirumedu 19-2-2021, 

Range 1.30 pm 

Office of the Divisional Forest Officer, (Sd.) 

Vazhachal Division, Divisional Forest Officer 
Chalakudy. (For and on behalf of the Governor of Kerala). 
നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷന്‍ 
ഇ-ലേല പരസ്യം 
നമ്പര്‍ ബി1-9692/2020. 2020 ഡിസംബര്‍ 29. 


നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷന്റെ പരിധിയിലുള്ള നിലമ്പൂര്‍ ഫോറസ്റ്റ്‌ റെയ്ഞ്ചിലെയും എടവണ്ണ ഫോറസ്റ്റ്‌ റെയ്ഞ്ചിലെയും 
വഴിക്കടവ്‌ ഫോറസ്റ്റ്‌ റെയ്ഞ്ചിലെയും വിവിധ തോട്ടങ്ങളില്‍നിന്നും ശേഖരിച്ചതും താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയില്‍ 
ഉള്‍പ്പെടുന്നതുമായ വിഭവങ്ങളുടെ ഇ-ലേലം പട്ടികയില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതികളില്‍ നടത്തുന്നതായിരിക്കും. 1451൦ 
കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. വിശദവിവരത്തിനായി 
WWW.mstcecommMerce.com af വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 09946.473645, 04391 220232, 04931 220005, 04931 221959 എന്നീ 
നമ്പരുകളില്‍ ബന്ധപ്പെടുക. 16-9-2014-ലെ വോള്യം 111, പാര്‍ട്ട്‌ 111, ദാം നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 21-8-2014-ലെ പ്രൊ.(&) 29243//2013-0൦ 
നമ്പര്‍ നിബന്ധനകളും 4-11-2014-ലെ വോള്യം 111, പാര്‍ട്ട്‌ 111, 3-ാം നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 17-10-2014-ലെ പ്രൊ. (&)29243/ 
2013-ാം നമ്പര്‍ നിബന്ധനകളും 24-2-2015-ലെ കേരള സര്‍ക്കാര്‍ ഗസ്റ്റ്‌ വോള്യം 17, പാര്‍ട്ട്‌ 111, ടാം നമ്പര്‍ പ്രകാരമുള്ള 
അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (വിജിലന്‍സ്‌), തിരുവനന്തപുരത്തിന്റെ 3-2-2015-ലെ പ്രൊ.(4)29243/2013-00 
നമ്പര്‍ വിജ്ഞാപനവും സര്‍ക്കാര്‍ പുറപ്പെടുവിച്ചിട്ടുള്ള /പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങളും ഈ ലേലത്തിന്‌ ബാധകമാണ്‌. 











പട്ടിക 
ഇനം അളവ്‌ ഡമ്പിംഗ്‌ ഇ-ലേല തീയതികള്‍ 
ഡിപ്പോ 
() (2) (3) (4) 
നിലമ്പൂര്‍ റെയിഞ്ച്‌ 
നിലമ്പൂര്‍ റെയ്ഞ്ചിലെ വിവിധ തോട്ടങ്ങളില്‍ പ്രതീക്ഷിത ചാലിയാര്‍മുക്ക്‌ (ആദ്യ ഇ-ലേലം) 
നിന്നും സില്‍വികള്‍ച്ചറല്‍ തിന്നിംഗ്‌ ഉള്‍പ്പെടെയുള്ള അളവുകള്‍ ഡമ്പിംഗ്‌ ഡിപ്പോ 29-1-2021 
പ്രവൃത്തികളില്‍നിന്നും ശേഖരിക്കുന്ന കഴകളും, (പകരം ഇ-ലേല തീയതികള്‍?) 
വിറകുകളും, വീടിനും സ്വത്തിനും ഭീഷണിയായി 9-2-2021 
നില്‍ക്കുന്ന മരങ്ങളില്‍ നിന്നും മുറിച്ചുനീക്കം 1-3-2021 
ചെയ്ത തടികളും, കഴകളും, വിറകുകളും 5-4-2021 
3-5-2021 
2-6-2021 
2-7-2021 
2-8-2021 
1-9-2021 
4-10-2021 
1-11-2021 
1-12-2021 





218 


26th Jan. 2021] FOREST DEPARTMENT 37 








(1) (2) (3) (4) 





എടവണ്ണ റെയിഞ്ച 


എടവണ്ണ റെയ്ഞ്ചിലെ വിവിധ തോട്ടങ്ങളില്‍ പ്രതീക്ഷിത എരഞ്ഞിമങ്ങാട്‌ (ആദൃ ഇ-ലേലം) 
നിന്നും സില്‍വികള്‍ച്ചറല്‍ തിന്നിംഗ്‌, അടക്കിമുറി അളവുകള്‍ ഡമ്പിംഗ്‌ ഡിപ്പോ 29-1-2021 
ഉള്‍പ്പെടെയുള്ള പ്രവൃത്തികളില്‍നിന്നും ശേഖരിക്കുന്ന (പ്രകരം ഇ-ലേല തീയതികള്‍?) 
കുഴകളും വിറകുകളും വീടിനും സ്വത്തിനും കുട്ടിമണ്ണ 18-2-2021 
ഭീഷണിയായി നില്‍ക്കുന്ന മരങ്ങളില്‍ നിന്നും മുറിച്ചു ഡമ്പിംഗ്‌ ഡിപ്പോ 12-3-2021 
നീക്കം ചെയ്ത തടികളും കഴകളും വിറകുകളും 12-4-2021 
12-5-2021 
1-6-2021 
12-7-2021 
13-8-2021 
13-9-2021 
12-10-2021 
11-11-2021 


13-12-2021 


വഴിക്കടവ്‌ റെയിഞ്ച്‌ 


വഴിക്കടവ്‌ റെയ്ഞ്ചിലെ വിവിധ തോട്ടങ്ങളില്‍ പ്രതീക്ഷിത (ആദ്യ ഇ-ലേലം) 
നിന്നും സില്‍വികള്‍ച്ചറല്‍ തിന്നിംഗ്‌ ഉള്‍പ്പെടെയുള്ള അളവുകള്‍ 29-1-2021 
പ്രവൃത്തികളില്‍നിന്നും ശേഖരിക്കുന്ന കഴകളും (പകരം ഇ-ലേല തീയതികള്‍?) 
വിറകുകളും വീടിനും സ്വത്തിനും ഭീഷണിയായി കരിയംമുരിയം 25-2-2021 
നില്‍ക്കുന്ന മരങ്ങളില്‍ നിന്നും മുറിച്ചുനിക്കം ചെയ്ത ഡമ്പിംഗ്‌ ഡിപ്പോ 22-3-2021 
തടികളും കഴകളും വിറകുകളും 23-4-2021 
24-5-2021 
21-6-2021 
23-7-2021 
25-8-2021 
23-9-2021 
21-10-2021 
23-11-2021 


22-12-2021 





മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ ഏതെങ്കിലും ഇനം/ അളവ്‌ വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷനില്‍ നിക്ഷിപ്തമായിരിക്കും. ലേലത്തില്‍ പങ്കുകൊള്ളുന്നതിന്‌ 
₹ 20,000 നിരത്രദവ്യം ലേല ദിവസത്തിന്റെ തൊട്ടുതലേ ദിവസം വൈകുന്നേരം 6 മണിക്ക്‌ മുമ്പായി അടച്ചിരിക്കണം. ഈ തുക 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷന്‍ എന്ന പേരില്‍ ഇ-ര്ഭഷറി മുഖാന്തിരമോ ഡിമാന്റ്‌ ര്ധാഫ്റ്റ്‌ 
മുഖാന്തിരമോ അടവാക്കേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷന്‍ നമ്പര്‍, നിരത്രദ്രവൃം അടയ്ക്കുമ്പോള്‍ 
രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത്‌ നിരത്ര്രവ്യം മുന്‍കൂര്‍ അടയ്ക്കുന്ന ലേലക്കാരന്‍ മാത്രമേ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ 
ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ സാധിക്കുകയുള്ളു. 


വിജയിയായ ലേലക്കാരന്‍ ലേലവിലയുടെ 35% തുക ലേല സ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 7 (ഏഴ്‌) പ്രവൃത്തി ദിവസ 
ങ്ങള്‍ക്കകം അടയ്ക്കേണ്ടതാണ്‌. ടി തുക കേരള സര്‍ക്കാരിന്റെ ഇ-ര്രഷറി സംവിധാനത്തിലൂടെയോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറുടെ പേരില്‍ സ്റ്റേറ്റ്‌ ബാങ്ക ഓഫ്‌ ദ്രാവന്‍കൂര്‍, നിലമ്പൂര്‍ ശാഖയില്‍ നിന്നും മാറത്തക്കവിധം ഡിമാന്റ്‌ ര്രാഫ്റ്റായോ 
നിലമ്പൂര്‍ സബ്‌ (്രഷറിയില്‍ പണമായോ അടയ്ക്കേണ്ടതാണ്‌. ബാങ്കുകള്‍ ഡിമാന്റ്‌ ര്ധാഫ്റ്റ്‌ മാറ്റുന്നതിന്‌ ഏതെങ്കിലും കമ്മീഷന്‍ 
ഈടാക്കുകയാണെങ്കില്‍ അത്‌ ലേലക്കാരന്‍ നല്‍കേണ്ടതാണ്‌. 


ലേല നിബന്ധനകളില്‍ ഗവണ്‍മെന്റോ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), 
തിരുവനന്തപുരമോ എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി വിവരം 
ലേലത്തിന്‌ മുമ്പ്‌ പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ പട്ടികയില്‍ പറഞ്ഞിട്ടുള്ള വിറകിന്റെയും കഴകളുടെയും 
അളവ്‌ ഉദ്ദേശമാണ്‌. അളവില്‍ മാറ്റം വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം റദ്ദ്‌ ചെയ്യുന്നതിനോ ഉള്ള അധികാരം 


219 


26th Jan. 2021] FOREST DEPARTMENT 58 





നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. വിവിധ റെയിഞ്ചുകളില്‍ വികസന പ്രവര്‍ത്തനങ്ങളുടെ 
ഭാഗമായി; ജീവനും സ്വത്തിനും ഭീഷണിയായി മുറിച്ചുനീക്കുന്ന മരങ്ങളില്‍ നിന്ന്‌ ശേഖരിക്കുന്ന വിഭവങ്ങളും ഡമ്പിംഗ്‌ ഡിപ്പോ 
ലേലത്തില്‍ ഉള്‍പ്പെടുത്തുന്നതുമാണ്‌. ഒഴിവാക്കാനാകാത്ത അടിയന്തര സാഹചര്യങ്ങളില്‍ ഒരു റെയിഞ്ചിലെ ഡമ്പിംഗ്‌ ഡിപ്പോയ്ക്ക്‌ 


നോട്ടിഫൈ ചെയ്തിട്ടുള്ള തീയതിയില്‍ മറ്റ്‌ റെയിഞ്ചുകളിലെ ഡമ്പിംഗ്‌ ഡിപ്പോ ലേലം നടത്തുന്നതായിരിക്കും. 


ലേലം സംബന്ധിച്ച വിശദവിവരങ്ങള്‍ക്ക്‌ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ /ഇ-മെയില്‍ /ഫോണ്‍ നമ്പര്‍ 


എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, നിലമ്പൂര്‍ നോര്‍ത്ത്‌ ഡിവിഷന്‍, നിലമ്പൂര്‍, മലപ്പുറം ജില്ല-679 329. 
sp-oao1e8: dfo-nlbrn.for@kerala.gov.in, dfo.nilamburnorth@ gmail.com, Ganoend Mme: 04931 220232. 
റെയിഞ്ച്‌ GaNndogy BdaNlave, Mlaimje oowilani sM-oawied: rangeforestofficernbr@ gmail.com 


ഫോണ്‍നമ്പര്‍: 04931 220005. 


റെയിഞ്ച്‌ ഫോറസ്റ്‌ ഓഫീസര്‍, എടവണ റെയിഞ്ച്‌ 
a0 em 


6D-oOa0Ne: roedavanna@ gmail.com. Ganoend MMe: 04931 221959. 


റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, വഴിക്കടവ്‌ റെയിഞ്ച്‌ 


ഇ-മെയില്‍: ധ്ഠിധിതഇ്ണലി.ഠബ. ഫോണ്‍ നമ്പര്‍: 04931 275322. 


No. B1-9692/2020. 29th December 2020. 


The following quantities of Teak and Misc poles, Teak & Misc. Firewood, Teak Billets collected from Teak 
Plantations of Nilambur, Edavanna and Vazhikkadavu Ranges under Nilambur North Division, mentioned in the following 
tables are put up for by e-auction sale on the dates mentioned in the table. Those who registered for auction with 
MSTC Company only can have the right to participate in e-auction. Further details can be had from the website 
www.mstcecommerce.com or 09946473645, 04931 220232, 04931 220005, 04931 221959, 04931 275322. 


SCHEDULE 





Item Quantity Name of e-Auction dates 


Dumping Depot 
(1) 2) GB) (6) 


Nilambur Range 


Poles and firewood collected from Anticipated Chaliyarmukku (First e-auction) 
various plantations under Nilambur quantity Dumbing 29-1-2021 
range through Silvicultural thinning Depot (Alternative 
and other works and collected timber, e-Auction Dates) 
poles & fire wood from felled trees 9-2-2021 
which dangerous to life and property. 1-3-2021 
5-4-2021 
3-5-2021 
2-6-2021 
2-7-2021 
2-8-2021 
1-9-2021 
4-10-2021 
1-11-2021 
1-12-2021 





220 











26th Jan. 2021] FOREST DEPARTMENT 59 
(1) 2) GB) A) 
Edavanna Range 
Eranhimangad (First e-auction) 
Dumbing 29-1-2021 
Depot 

Poles and firewood collected from Anticipated Kuttimanna (Alternative 

various plantations under Edavanna quantity Dumbing e-Auction Dates) 

Range through Silvicultural thinning Depot 18-2-2021 

final felling and other works and 12-3-2021 

collected timber, poles & fire wood 124-2021 

from felled trees which dangerous to 12-5-2021 

life and property. 11-6-2021 
12-7-2021 
13-8-2021 
13-9-2021 
12-10-2021 
11-11-2021 
13-12-2021 

Vazhikkadavu Range 
(First e-auction) 

29-1-2021 

Poles and firewood collected from Kariyammuriyam (Alternative 

various plantations under Vazhikkadavu Dumbing e-Auction Dates) 

Range through Silvicultural thinning Depot 25-2-2021 

and other works and collected timber, 22-3-2021 

poles & fire wood from felled trees 23-4-2021 

which dangerous to life and property. 24-5-2021 
21-6-2021 
23-7-2021 
25-8-2021 
23-9-2021 
21-10-2021 
23-11-2021 
22-12-2021 





The sale will be subjected to the conditions notified in the e-auction notification and the general sale conditions 
vide Notification No. Pro.(4)-29243/2013 dated 21-8-2014 of Additional Principal Chief Conservator of Forests (Protection), 
Thiruvananthapuram published in Kerala Gazette No. 36, Volume III, Part III dated 16-9-2014, Notification 
No. Pro. (4)-29243/2013 dated 17-10-2014 of Additional Principal Chief Conservator of Forests (Protection), 
Thiruvananthapuram published in Kerala Gazette No. 43, Volume III, Part III dated 4-11-2014 and Notification 
No. Pro.(4)-29243/2013 dated 3-2-2015 of Additional Principal Chief Conservator of Forests (Vigilance), Thiruvananthapuram 
published in Kerala Gazette No. 8, Volume III, Part HI dated 24-2-2015. All orders issued by Government in this regard 
from time to time is also applicable. 


The Divisional Forest Officer, Nilambur North reserves all the right to exclude any quantity of firewood shown in the 
schedule above for sale. EMD amount of % 20,000 for participating e-auction can be remitted through e-treasury online 
payment system to or by Demand Draft, DFO to Nilambur North Division before 6 p. m. on the previous day of the 
e-auction. The buyer registration number has to be mentioned while paying the EMD. Only the registered customers 
who will submit the EMD will be able to participate against the eligible lots in e-auction. If the sale value of bid 
materials is not paid within the specified time period against any of the bid lot by the H1 bidder, the EMD 
will be forfeited. 


Gaz. No. 4/2021/DTP (Forest). 


221 


26th Jan. 2021] FOREST DEPARTMENT 60 





The successful bidder, 35% of the bid value, after adjusting the EMD already remitted, shall be paid within 7 
working days of issuance of acceptance letter. The mode of payment is through e-treasury of Government of Kerala or 
Demand Draft (DD) drawn in favour of Divisional Forest Officer, Nilambur North Division payable at State Bank of 
Travancore, Nilambur Branch or by cash in Sub Treasury, Nilambur. If any amount is charged by bank for clearing the 


Demand Draft, the same shall be borne by the bidder himself. 


If any modifications or change in the sale conditions are intimated by the goverment or by the Additional Principal 
Chief Conservator of Forests (Protection), Thiruvananthapuram, that will also be applicable to this e-auction sale and it 
will be informed to the bidder before e-auction. The undersigned reserves the right to alter the quantities of the materials 
mentioned in the above schedule or to cancel the e-auction of any materials without further notice. Timber poles, 
Firewood collected from felled trees (felled as part of development purposes/dangers to life and property) will also be 
included dumping depot auction. In the case of urgency, on the date notified for as specific range, auctions of another 


ranges dumping depot can also be conducted. 
Further particulars can be had from: 


1. The Divisional Forest Officer, Nilambur North Division, Nilambur, Malappuram District, Kerala, Pin-679 329. 
e-mail:dfo-nlbrn.for @ kerala.gov.indfonilambumorth @ gmail.com, Phone: 04931 220232. 


2. The Range Forest Officer, Nilambur Range, Malappuram District, Kerala. e-mail: rangeforestofficernbr@ gmail.com 
Phone: 04931 220005 


3. The Range Forest Officer, Edavanna Range, Malappuram District, Kerala. e-mail: roedavanna@ gmail.com 
Phone: 04931 221959. 


(Sd.) 
Divisional Forest Officer. 
Office of the Divisional Forest Officer, (For and on behalf of the 
Nilambur. Governor of Kerala) 


കോഴിക്കോട്‌ ഡിവിഷന്‍ 


ലേല പരസ്യം 


നമ്പര്‍ ബി2-20/2021. 2021 ജനുവരി 5. 


കോഴിക്കോട്‌ ഡിവിഷനില്‍പ്പെട്ട താഴെ പറയുന്ന റെയിഞ്ചുകളിലെ തൊണ്ടി സാധനങ്ങളായ തടികള്‍, ആയുധങ്ങള്‍, 
ഉരുപ്പടികള്‍, വിറക്‌ മുതലായവ അതാത്‌ റെയിഞ്ചുകളില്‍ വെച്ച്‌ ഓരോ റെയിഞ്ചിന്‌ നേരെ കാണിച്ചിരിക്കുന്ന തീയതികളില്‍ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ്‌ ഉദ്യോഗസ്ഥനോ പരസൃമായി ദര്‍ഘാസ്‌ /ലേലം 
മുഖേന വില്‍ക്കുന്നതായിരിക്കും. നിശ്ചിത ദിവസം വല്ല കാരണവശാലും പൊതു അവധി ആയി വന്നാല്‍ അടുത്ത പ്രവൃത്തി 


ദിവസം നിശ്ചിത സമയത്തും വെച്ച്‌ ലേലം നടത്തുന്നതായിരിക്കും. 


ലേല വ്യവസ്ഥകള്‍ 


1. താഴെ പറയുന്ന പ്രത്യേക ലേല നിബന്ധനകള്‍ക്ക്‌ പുറമേ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണലു-ന്റെ 
6-12-2008-ലെ പ്രൊ-ട7698/2008 നമ്പര്‍ പ്രകാരം 16-12-2008-ലെ കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച പൊതു ലേല 
നിബന്ധനകള്‍ ഈ ലേലത്തിനും ബാധകമായിരിക്കും. സര്‍ക്കാര്‍ തടി ഡിപ്പോകളില്‍ അതാതു കാലത്തു നിലവില്‍ വരുന്ന 


പൊതു ലേലവ്യവസ്ഥകള്‍ ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


2. ലേലത്തിന്‌ മുമ്പ്‌ തന്നെ ലേലത്തില്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്ന സാധനങ്ങളുടെയും മറ്റും നില്‍പ്പുസ്ഥിതിയും അളവ്‌, എണ്ണം, 
ഗുണനിലവാരം മുതലായവ നേരില്‍ പരിശോധിച്ച്‌ തൃപ്തിപ്പെടേണ്ടതാണ്‌. ലേലത്തിന്‌ ശേഷം ഉണ്ടാവുന്ന യാതൊരു 


പരാതിയും പരിഗണിക്കുന്നതല്ല. 


222 


26th Jan. 2021] FOREST DEPARTMENT 61 





3. ലേലത്തില്‍ പജ്‌: കൊള്ളാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേല സമയത്തിന്‌ മുമ്പായി zg 2,000 (രണ്ടായിരം) നിരത്ദ്രവ്ൃയമായി 


കെട്ടിവെക്കേണ്ടതാണ്‌. 


4. കോടതി അനുമതി വാങ്ങിയശേഷം ചെയ്യുന്ന തൊണ്ടി സാധനങ്ങളും മുഴുവന്‍ തുകയും ലേല ദിവസം തന്നെ 


ഒടുക്കേണ്ടതാണ്‌. 


5. ലേലത്തില്‍ വിളിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ മൊത്തം വില ജ്‌ 20,000 (ഇരൂപതിനായിരം)-ല്‍ കുറവാണെങ്കില്‍ 
മുഴുവന്‍ തുകയും അതില്‍ കൂടൂതല്‍ ആണെങ്കില്‍ മൊത്തം ലേല തുകയുടെ 35% വില, കുറഞ്ഞത്‌ ZX 20,000, കൂടിയത്‌ 


100,000 എന്ന കണക്കില്‍ ലേലം കഴിഞ്ഞ ഉടനെ കെട്ടിവെയ്ക്കേണ്ടതാണ്‌. 


6. ദര്‍ഘാസ്‌ / ലേലം സ്ഥിരപ്പെടുത്തി വിവരം അറിയിക്കുന്ന തീയതി മുതല്‍ 40 ദിവസത്തിനകം ബാക്കി വിലയും 
നിലവിലുള്ള വില്‍പ്പന നികുതി, വനവികസന നികുതി, ആദായ നികുതി എന്നിവയും ഒടുക്കി തൊണ്ടി സാധനങ്ങള്‍ 


നീക്കം ചെയ്യേണ്ടതാണ്‌. 








പട്ടിക 
പെരുവണ്ണാമൂഴി കുറ്റ്യാടി താമരശ്ശേരി 
27-1-2021 28-1-2021 29-1-2021 
24-2-2021 25-2-2021 26-2-2021 
24-3-2021 25-3-2021 26-3-2021 
26-4-2021 27-4-2021 28-4-2021 
24-5-2021 25-5-2021 26-5-2021 
23-6-2021 24-6-2021 25-6-2021 
2-7-2021 22-7-2021 23-7-2021 
25-8-2021 26-8-2021 27-8-2021 
22-9-2021 23-9-2021 24-9-2021 
20-10-2021 21-10-2021 22-10-2021 
24-11-2021 25-11-2021 26-11-2021 
22-12-2021 23-12-2021 24-12-2021 
No. B2-20/2021. Sth January 2021. 


The Thondy articles such as logs, weapons, swan sizes, firewood etc. in the below mentioned ranges in this 
Division will be sold in Tender/Auction sale by the Divisional Forest Officer, Kozhikode or an officer authorized by him 
on the dates noted against each. In case the proposed dates happen to be a public holiday, the tender/auction will be 


conducted on the next working day at the same place and same time of schedule so fixed. 
CONDITIONS 


1. Besides the tender/auction condition mentioned below the common condition published in the Kerala Gazette 
dated 22-12-2009 vide Notification No. Pro-(5) 6835/09 dated 22-12-2009 of the Chief Conservator of Forests 
(Protection), Thiruvananthapuram and the other common sale conditions prevalent as in time to time in the 


Forest Department will also be applicable to this auction sale. 


2. The intending bidders should satisfy themselves about the quality of the material put up for auction sale before 
the commencement of the auction and any complaint raised, there after the sale will not be entertained 


at any rate. 


3. Intending tenderers/bidders should deposit = 2,000 (Rupees Two thousand only) as E.M.D before their 


participation in tender/auction sale. 


4. The successful bidders/tenderer should remit the full sale value of the thondy article on the auction date itself 


for those produce which are put up for auction after obtained the Court sanction. 


223 


26th Jan. 2021] FOREST DEPARTMENT 62 





5. If the total bid amount of the thondy articles is below & 20,000 the full amount of the sale value should be 
remitted after the auction and if sale value exceeds = 20,000, 35 % of the sale value, subject to a minimum of 
20% and maximum ₹* 1,00,000 should also be remitted on the same date of the auction. 


6. The balance amount and taxes etc. should be remitted and remove the materials within 40 days from the date of 
receipt of intimation of the confirmation order. 











SCHEDULE 
Peruvannamuzhy Kuttiady Thamarassery 
27-1-2021 28-1-2021 29-1-2021 
24-2-2021 25-2-2021 26-2-2021 
24-3-2021 25-3-2021 26-3-2021 
26-4-2021 27-4-2021 28-4-2021 
24-5-2021 25-5-2021 26-5-2021 
23-6-2021 24-6-2021 25-6-2021 
21-7-2021 22-7-2021 23-7-2021 
25-8-2021 26-8-2021 27-8-2021 
22-9-2021 23-9-2021 24-9-2021 
20-10-2021 21-10-2021 22-10-2021 
24-11-2021 25-11-2021 26-11-2021 
22-12-2021 23-12-2021 24-12-2021 
(Sd.) 

Divisional Forest Office, Divisional Forest Officer. 
Kozhikode. (For and on behalf of the Governor of Kerala) 
ദര്‍ഘാസ്‌, ലേല പരസ്യം 
നമ്പര്‍ എഫ്‌-6526/2020. 2021 ജനുവരി 11. 


കോഴിക്കോട്‌ ഫോറസ്റ്റ്‌ ഡിവിഷന്റെ അധീനതയിലുള്ള പെരുവണ്ണാമൂഴി ഫോറസ്റ്റ്‌ റെയിഞ്ചിലെ താഴെ പട്ടികയില്‍ 
കൊടുത്തിരിക്കുന്ന കശുമാവിന്‍ തോട്ടങ്ങളില്‍ നിന്നും 30-6-2021 വരെയുള്ള കാലയളവില്‍ കശുവണ്ടി ശേഖരിച്ചു നീക്കം ചെയ്തു 
കൊണ്ടു പോകുന്നതിനുള്ള അവകാശം ഈ വിഞ്ജാപനപ്രകാരമുള്ള ലേല നിബന്ധനകള്‍ക്കും 1-1-2008-ലെ കേരള ഗസറ്റില്‍ 
പ്രസിദ്ധീകരിച്ച കോഴിക്കോട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ 7-12-2007-ലെ ജി1-7906/07-നമ്പര്‍ ദര്‍ഘാസ്‌/ ലേല പരസുത്തില്‍ 
പ്രസിദ്ധീകരിക്കപ്പെടിട്ടുള്ള നിബന്ധനകള്‍ക്ക്‌ വിധേയമായി താഴെ പട്ടികയില്‍ കാണിച്ചിട്ടുള്ള സമയത്തും സ്ഥലത്തും വെച്ച്‌ 
കോഴിക്കോട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 1-2-2021 ഉച്ചയ്ക്ക്‌ 3 മണിക്ക്‌ 
പരസ്യമായി ദര്‍ഘാസ്‌, ലേലം മുഖേന വില്‍ക്കൂന്നതായിരിക്കും. 








പട്ടിക 

കമ g വിസ്തീര്‍ണ്ണം ദര്‍ഘാസ്‌ / ലേല 

t തോട്ടത്തിന്റെ പേര്‍ ണ്‌ / ലേല തീയതി 
നമ്പര്‍ (ഹെക്ടറില്‍) സ്ഥലം 

1 1976 കശുമാവ്‌ തോട്ടം 30 പെരുവണ്ണാമുഴി 1-2-2021 

ണ്‌ 
2 1977 കശുമാവ്‌ തോട്ടം 50 റെയിഞ്ച്‌ ഓഫീസ്‌ 
3 1980 കശുമാവ്‌ തോട്ടം 48.81 





224 


26th Jan. 2021] FOREST DEPARTMENT 63 





മേല്‍ പറഞ്ഞ 1-2-2021-ന്‌ ദര്‍ഘാസ്‌, ലേലം നടക്കാതെ വരികയാണെങ്കില്‍ പുനര്‍ലേലം 3-2-2021-നും അന്നേ ദിവസവും ലേലം 
നടക്കാതെ വരികയാണെങ്കില്‍ 8-2-2021-൦ തീയതിയില്‍ അതേ സമയത്തും സ്ഥലത്തും വെച്ച്‌ നടത്തുന്നതായിരിക്കും. ടി പ്രവൃത്തി 
ദിവസങ്ങളില്‍ വല്ല കാരണവശാലും പൊതു അവധി വരികയാണെങ്കില്‍ തൊട്ടടുത്ത (പവൃത്തി ദിവസങ്ങളില്‍ ലേലം 
നടത്തുന്നതാണ്‌. 


നിരതദ്രവ്യം 5,000. 


ദര്‍ഘാസ്‌ / ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ അവരുടെ പേരും പൂര്‍ണ്ണമായ മേല്‍വിലാസവും ഒപ്പും 
സാക്ഷ്ൃയപ്പെടുത്തിയിട്ടുള്ള ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസറില്‍ നിന്നുമുള്ള സര്‍ട്ടിഫിക്കറ്റ്‌, ഇലക്ഷന്‍ കമ്മീഷന്‍ നല്‍കിയ ഐഡന്റിറ്റി 
കാര്‍ഡ്‌, മറ്റ്‌ അംഗീകൃത തിരിച്ചറിയല്‍ കാര്‍ഡ്‌ എന്നിവയില്‍ ഏതെങ്കിലും ഒന്ന്‌ ദര്‍ഘാസ്‌/ ലേല ദിവസം ഹാജരാക്കേണ്ടതാണ്‌. 
അല്ലാത്തവരെ യാതൊരു കാരണവശാലും ദര്‍ഘാസ്‌/ ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ അനുവദിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌ ഫോറം ലേല ദിവസം ഉച്ചയ്ക്ക്‌ 1 മണിവരെ പെരുവണ്ണാമുഴി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നും ₹ 500-- GST 
അടച്ച്‌ വാങ്ങാവുന്നതും ലേലദിവസം പകല്‍ 2 മണിവരെ ദര്‍ഘാസുകള്‍ പെരുവണ്ണാമൂഴി ഫോറസ്റ്റ്‌ റെയിഞ്ചാഫീസില്‍ 
സ്വീകരിക്കൂന്നതുമാണ്‌. 


ദര്‍ഘാസ്‌, ലേലം കൊണ്ടയാള്‍ ഓരോ തോട്ടത്തിനും മൊത്തം തുകയുടെ മൂന്നില്‍ ഒന്ന്‌ (1/3) തുകയോ ഒരു ലക്ഷം രൂപയോ 
ഏതാണ്‌ കുറവ്‌ ആയത്‌ ലേല ദിവസം തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ /ലേലം സംബന്ധമായ കൂടുതല്‍ വിവരങ്ങള്‍ പെരുവണ്ണാമൂഴി റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നോ കോഴിക്കോട്‌ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട അറിയാവുന്നതാണ്‌. 


നിബന്ധനകള്‍ 


1. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ നിരത്ദ്രവ്ൃമായി ₹ 6,000 ലേലത്തിനു മുന്‍പായി കെട്ടിവയ്ക്കേണ്ടതാണ്‌. 


2. സര്‍ക്കാര്‍ കശുവണ്ടി കുത്തക സംഭരണം ഏര്‍പ്പെടുത്തുകയാണെങ്കില്‍ കരാറുകാരന്‍ തോട്ടത്തില്‍ നിന്നും ശേഖരിക്കുന്ന 
കശുവണ്ടി സര്‍ക്കാര്‍ ഏജന്റിനേയോ അല്ലെങ്കില്‍ അവരുടെ അംഗീകൃത ഏജന്റിനേയോ അതാത്‌ പ്രദേശത്ത്‌ നോട്ടിഫൈ 
ചെയ്ത നിരക്കില്‍ വില്‍ക്കേണ്ടതാണ്‌. 


3. ശേഖരിക്കുന്ന കശുവണ്ടി ഡിപ്പാര്‍ട്ട്‌മെന്റ്‌ നല്‍കുന്ന പാസ്സുകള്‍ പ്രകാരം മാത്രമേ നീക്കം ചെയ്യുവാന്‍ പാടുള്ളു. 
ഇപ്രകാരം പാസ്സുകള്‍ മുഖേന സര്‍ക്കാര്‍ ഏജന്റിനോ അവരുടെ അംഗീകൃത ഏജന്റിനോ വില്‍ക്കുന്ന കശുവണ്ടിക്ക്‌ 
പ്രസ്തുത ഏജന്റുമാരില്‍ നിന്നും കശുവണ്ടി അവര്‍ക്കു ലഭിച്ചിട്ടുണ്ടെന്നുള്ള തെളിവിലേക്കായി രശീതി വാങ്ങി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. 


4. കശുവണ്ടി കുത്തക സംഭരണം ഏര്‍പ്പെടുത്തിയിട്ടുണ്ടെങ്കില്‍ സര്‍ക്കാര്‍ ഏജന്റിനോ മറ്റ്‌ ഏജന്റിനോ കശുവണ്ടി 
കൊടുത്തിട്ടുള്ളതിന്റെ സര്‍ട്ടിഫിക്കറ്റ്‌ ഹാജരാക്കിയാല്‍ മാധ്രമേ സെക്യൂരിറ്റി തുക തിരികെ നല്‍കുകയുള്ളൂ. 


5. ഏറ്റവും കൂടുതല്‍ തുക വിളിക്കുന്ന ആളുടെ പേരില്‍ ലേലം/ദര്‍ഘാസ്‌ ഉറപ്പിക്കുന്നതാണ്‌. യാതൊരു കാരണവും 
ബോധിപ്പിക്കാതെ ലേലം/ദര്‍ഘാസ്‌ റദ്ദു ചെയ്യുവാന്‍ ഡിവിഷണല്‍ ഫോറസ്റ്റോഫീസര്‍ക്ക്‌ അധികാരമുണ്ടായിരിക്കുന്നതാണ്‌. 


6. പോസ്റ്റ്‌ ഓഫറുകള്‍--ദര്‍ഘാസ്‌/ ലേലത്തിന്‌ ശേഷം മൂന്ന്‌ ദിവസത്തിനകം അതാത്‌ ഓഫീസില്‍ ലഭിക്കുന്ന രേഖാമൂലമായ 
ദര്‍ഘാസ്‌ / ലേലാനന്തര വാഗ്‌ദാനങ്ങള്‍ (പോസ്റ്റ്‌ ഓഫറുകള്‍) താഴെ പറയുന്ന വൃവസ്ഥകള്‍ക്ക്‌ വിധേയമായി 
സ്വീകരിക്കുന്നതാണ്‌. 


(എ) ദര്‍ഘാസ്‌, ലേലത്തില്‍ വാഗ്ദാനം ചെയ്തിട്ടുള്ള തുക ഒരു ലക്ഷത്തില്‍ അധികമാണെങ്കില്‍ 10 ശതമാനത്തിലും ഒരു 
ലക്ഷമോ അതില്‍ താഴെയോ ആണെങ്കില്‍ 20 ശതമാനത്തിലും കൂടുതലായിട്ടുള്ള വാഗ്‌ ദാനങ്ങളേ 
സ്വീകരിക്കുകയുള്ളൂ. 


(ബി) ദര്‍ഘാസ്‌,/ലേല ദിവസം പ്രസ്തുത ബ്ലോക്കിനുവേണ്ടി അടച്ചിട്ടുള്ള തുകയും തുകയുടെ 20% എങ്കിലും കൂടുതലും 
ഡിമാന്റ്‌ ര്രാഫ്റ്റായി കോഴിക്കോട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേരില്‍ കോഴിക്കോട്‌ മാറത്തക്കവിധം 
അടയ്ക്കേണ്ടതാണ്‌. 


(സി) ഇതിലേക്കായി പ്രത്യേകം ഉടമ്പടി വെയ്ക്കേണ്ടതാണ്‌. 


(ഡി) മേല്‍പറഞ്ഞ വൃവസ്ഥകള്‍ക്ക്‌ അനുസൃതമായി പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിക്കുന്ന വൃക്തിയുടെ അടച്ച തുക മുഴുവന്‍ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂക്ഷിച്ചുകൊണ്ട്‌ പൊതു ദര്‍ഘാസ്‌ /ലേലം വീണ്ടും നടത്തുന്നതാണ്‌. പ്രസ്തുത 
ദര്‍ഘാസ്‌ / ലേലത്തില്‍ ലഭിക്കുന്ന ഏറ്റവും കൂടിയ തുക പോസ്റ്റ്‌ ഓഫര്‍ തുകയേക്കാള്‍ കുറവാണെങ്കില്‍ പോസ്റ്റ്‌ 
ഓഫറില്‍ വാഗ്ദാനം നല്‍കപ്പെട്ടിട്ടുള്ള തുകയ്ക്ക്‌ ദര്‍ഘാസ്‌ /ലേലം ഉറപ്പിക്കുന്നതാണ്‌. പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിച്ചിട്ടുള്ള 
ആള്‍ അടച്ചിട്ടുള്ള മുഴുവന്‍ തുകയും ഡിവിഷനിലേക്ക്‌ വസൂല്‍ ചെയ്യുന്നതാണ്‌. എന്നാല്‍ ദര്‍ഘാസ്‌ ലേലത്തില്‍ 
കിട്ടുന്ന തൂകയാണ്‌ കൂടുതലെങ്കില്‍ അപ്രകാരം ഓഫര്‍ ചെയ്തിട്ടുള്ള ലൈസന്‍സിക്ക്‌ ദര്‍ഘാസ്‌ /ലേലം 
സ്ഥിരപ്പെടുത്തുന്നതും പോസ്റ്റ്‌ ഓഫര്‍ സമര്‍പ്പിച്ചിട്ടുള്ള ആള്‍ അടച്ചിട്ടുള്ള മൊത്തം തുകയും മടക്കി 
കൊടുക്കുന്നതുമാണ്‌. 

Gaz. No. 4/2021/DTP (Forest). 


225 


26th Jan. 2021] FOREST DEPARTMENT 64 





7. 


29. 


21, 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരെ അറിയിക്കുന്ന ദിവസം മുതല്‍ 15 ദിവസത്തിനകം ബാക്കി ലേലത്തുകയും 
നിലവിലുള്ള ചരക്ക്‌ സേവന നികുതി, വനവികസന നികുതി, ആദായ നികൂതി എന്നിവയും അടച്ച്‌ ഡിവിഷണല്‍ 


ഫോറസ്റ്റോഫീസര്‍ മുമ്പാകെ ഉടമ്പടി വെയ്ക്കേണ്ടതാണ്‌. 


ഉടമ്പടി വെയ്ക്കുന്നതിന്‌ മുമ്പായി നിരത്രദവ്യമുള്‍പ്പെടെ ലേലസംഖ്ൃയയുടെ 10 ശതമാനം സംഖൃ സര്‍ക്കാര്‍ ്രഷറിയില്‍ 


സെക്യയൂരിറ്റിയായി അടച്ച പാസ്റ്റ്‌ ബുക്ക്‌ ഡിവിഷണല്‍ ഫോറസ്റ്റോഫീസറുടെ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌/ ലേല സ്ഥിരീകരണ തീയതി മുതല്‍ പതിനഞ്ചു ദിവസത്തിനുള്ളില്‍ മുഴുവന്‍ പണവും അടയ്ക്കുവാനുള്ള സമയ 
പരിധി നിശ്ചയിച്ചിരിക്കുന്നു. ഈ തീയതിക്ക്‌ ശേഷം പലിശയോടുകൂടിയോ പിഴ പലിശയോടുകൂടിയോ പണം 


ഒടുക്കുവാനുള്ള അവസരം കൊടുക്കുന്നതല്ല. 


നിശ്ചിത കാലയളവില്‍ പണമടച്ച്‌ ഉടമ്പടി വെയ്ക്കാത്തപക്ഷം ലേലം റദ്ദു ചെയ്യുകയും ലേലക്കാരന്‍ അടച്ച മൂഴുവന്‍ 
സംഖൃയും സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടിയാന്റെ നഷ്‌ ടോത്തരവാദിത്വത്തില്‍ പുനര്‍ദര്‍ഘാസ്‌ / ലേലം 
നടത്തുന്നതുമായിരിക്കും. ആയതു വഴി സര്‍ക്കാരിന്‌ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങള്‍ക്കും മുന്‍ ലേല,ദര്‍ഘാസുകാരന്‍ 
ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. പൂനര്‍ദര്‍ഘാസ്‌/ ലേലത്തില്‍ സര്‍ക്കാരിനു ലാഭം ഉണ്ടാവുകയാണെങ്കില്‍ ആയതില്‍ മൂന്‍ 
ദര്‍ഘാസുകാര്‍ക്ക്‌/ലേലക്കാര്‍ക്ക്‌ അവകാശമുണ്ടായിരിക്കുന്നതല്ല. ഏതെങ്കിലും സാഹചര്യത്തില്‍ കശുവണ്ടി സംഭരണം 
ഡിപ്പാര്‍ട്ടുമെന്റ്‌ നേരിട്ടു നടത്തേണ്ടി വരികയാണെങ്കില്‍ ആയതുമൂലം സര്‍ക്കാരിനുണ്ടാകുന്ന നഷ്ടം വീഴ്ചക്കാരനില്‍നിന്നും 
റവന്യു റിക്കവറി അടക്കമുള്ള നിയമ നടപടികളില്‍ കൂടി ഈടാക്കുന്നതാണ്‌. ഈ ഇനത്തില്‍ ഉണ്ടാകുന്ന ലാഭത്തില്‍ മൂന്‍ 


ദര്‍ഘാസുകാരന്‍ /ലേലക്കാരന്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌, ലേലക്കാരന്‍ ബാക്കി സംഖ്യയെല്ലാം യഥാസമയം അടയ്ക്കുകയും ഉടമ്പടി വെയ്ക്കാന്‍ മാര്രം താമസിക്കുകയും 
ചെയ്യുകയാണെങ്കില്‍ പണം അടച്ച തീയതി മുതല്‍ 30 ദിവസത്തേക്ക്‌ ദിവസത്തില്‍ * 2 വസൂലാക്കികൊണ്ട്‌ ഉടമ്പടി 


വെക്കാന്‍ അനുവാദം നല്‍കാവുന്നതാണ്‌. 


ദര്‍ഘാസ്‌ / ലേലത്തിനു മുമ്പായി ലേല പരസ്യം വായിച്ച്‌ മനസിലാക്കി ഒപ്പിട്ടു തരുന്നവര്‍ക്ക്‌ 9-3-1976-ലെ സര്‍ക്കാര്‍ 
ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച 23-2-1976-ലെ ജി.ഒ. (പി) 64/76/എം.ഡി.-യില്‍ പറഞ്ഞ നിബന്ധനകള്‍ക്ക്‌ വിധേയമാണ്‌. 
ദര്‍ഘാസ്‌ / ലേലത്തില്‍ പങ്കെടുക്കുന്ന ആള്‍ ലേലത്തിനുമുമ്പ്‌ കശുമാവു തോട്ടം നേരിട്ട്‌ പരിശോധിച്ച്‌ 


ബോധ്യപ്പെടേണ്ടതാണ്‌. ലേലത്തിനുശേഷം ഇതു സംബന്ധിച്ചുള്ള യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല. 


ദര്‍ഘാസ്‌, ലേലത്തിന്‌ നിശ്ചയിച്ച ദിവസം പൊതു അവധിയായി വരികയാണെങ്കില്‍ അടുത്ത പ്രവൃത്തി ദിവസം അതേ 


സ്ഥലത്തും സമയത്തും വെച്ച്‌ ദര്‍ഘാസ്‌ ലേലം നടത്തുന്നതാണ്‌. 
കരാര്‍ കാലാവധി ഉടമ്പടി വെയ്ക്കുന്ന ദിവസം മുതല്‍ 30-6-2021 വരെയായിരിക്കും. 


ഉടമ്പടി കാലയളവില്‍ കശുമാവ്‌ വൃക്ഷങ്ങളുടെ മുഴുവന്‍ പരിചരണവും രോഗപ്രതിരോധ പ്രവര്‍ത്തനങ്ങളും ചെയ്യേണ്ടത്‌ 


കരാറുകാരാണ്‌. 


കരാറുകാരന്‍ നിലവിലുള്ള നിയമങ്ങളെല്ലാം പാലിക്കേണ്ടതാണ്‌. കൂടാതെ തോട്ടങ്ങളില്‍ അഗ്നിസംരക്ഷണ പ്രവര്‍ത്തനങ്ങള്‍ 


നടത്തേണ്ടതാണ്‌. 


വനം കുറ്റങ്ങളെ സംബന്ധിച്ച്‌ അറിവ്‌ ലഭിച്ചാല്‍ അത്‌ ഉടനെ റെയിഞ്ച്‌ സ്റ്റാഫിനെ അറിയിക്കേണ്ടതും കുറ്റകൃത്യങ്ങള്‍ 


തടയുവാന്‍ ആവശ്യപ്പെട്ടാല്‍ സഹായിക്കേണ്ടതുമാണ്‌. 


ലേല,/ദര്‍ഘാസ്‌ വൃവസ്ഥകളില്‍ എന്തെങ്കിലും വീഴ്ച വരുത്തിയാല്‍ കരാര്‍ ഉടന്‍തന്നെ റദ്ദുചെയ്യല്‍ ഉള്‍പ്പെടെ ശിക്ഷണ 


നടപടികള്‍ സ്വീകരിക്കാന്‍ ഡി.എഫ്‌.ഒ.-ക്ക്‌ അധികാരമുണ്ടായിരിക്കും. 
മലബാര്‍ വനൃജീവി സങ്കേതത്തിനുള്ളിലുള്ള സ്ഥലങ്ങളില്‍നിന്നും കശുവണ്ടി ശേഖരിക്കാന്‍ പാടില്ല. 
വനം വകുപ്പിന്റെ പെര്‍മിറ്റ്‌ പ്രകാരം മാത്രമേ കശുവണ്ടി നീക്കം ചെയ്യാന്‍ പാടുള്ളൂ. 


വനത്തിനും വന്യജീവികള്‍ക്കും യാതൊരു ഉപ്രദവവും ഉണ്ടാക്കരുത്‌. 


(ഒപ്പ) 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌, ഡിവിഷണല്‍ ഫോറസ്റ്റാഫീസര്‍ 
കോഴിക്കോട്‌. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


2൧6 


26th Jan. 2021] 


FOREST DEPARTMENT 


65 





കണ്ണൂര്‍ ഡിവിഷന്‍ 
am’ 
ദര്‍ഘാസ്‌ പരസ്യം 


നമ്പര്‍ ഡി-1321/2020. 2021 ജനുവരി 1. 


കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി കണ്ണൂര്‍ ഡിവിഷന്റെ കീഴില്‍ 
വര്‍ഷം താഴെ പട്ടികയില്‍ 
ചേര്‍ത്തിരിക്കുന്ന സിവില്‍ ജോലികള്‍ ഏറ്റെടുത്ത്‌ നടത്തുന്നതിന്‌ 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവെച്ച ദര്‍ഘാസുകള്‍ താഴെ 
കാണിക്കും വിധത്തിലുള്ള സമയപരിധിക്കുള്ളില്‍ 
പൊതുമരാമത്ത്‌ വകുപ്പില്‍ രജിസ്റ്റര്‍ ചെയ്തിട്ടുള്ള അംഗീകൃത 


2020-21 സാമ്പത്തിക 





എ, ബി, സി, ഡി ക്ലാസ്സ്‌ കരാറുകാരില്‍ നിന്നും 
ക്ഷണിച്ചുകൊള്ളുന്നു. 

പട്ടിക 
ക്രമ പ്രവര്‍ത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പര്‍ ഉദ്ദേശ അടങ്കല്‍ തുകയും = 


(ലക്ഷത്തില്‍) 





1 കണ്ണൂര്‍ കണ്ണ്ോത്തുംചാലിലുള്ള സി.സി.എഫ്‌. 
ഓഫീസ്‌ ടോയ്ലറ്റ്‌ മെയിന്റനന്‍സ്‌ പ്രവൃത്തി 
(റി-ടെണ്ടര്‍)_ 0.70 


1,750 


2020-2021 


കൊട്ടിയൂര്‍ റെയിഞ്ച്‌ തോല്രമ്പ സെക്ഷനിലെ 
മാപ്രഗൂവ്‌ റിസര്‍വ്വ്‌ ഫോറസ്റ്റ്‌ ബൌണ്ടറിയില്‍ 
കോണ്‍ക്രീറ്റ്‌ പില്ലറുകള്‍ സ്ഥാപിക്കുന്നത്‌ 
(45 എണ്ണം) (റീ-ടെണ്ടര്‍)-$ 15) 


3,800 


കൊട്ടിയൂര്‍ റെയിഞ്ച്‌ ഇരിട്ടി സെക്ഷന്‍ 
ഹെഡ്‌ ക്വാര്‍ട്ടേസ്‌ ബില്‍ഡിംഗ്‌ മെയിന്റനന്‍സ്‌ 
പ്രവൃത്തി 2020-2021--$ 4.70 


12,000 


തളിപ്പറമ്പ്‌ റെയിഞ്ചിലെ ശ്രീകണ്ഠാപുരം 
സെക്ഷനിലുള്ള അളകാപുരി വെള്ളച്ചാട്ടം 
ഏരിയയില്‍ ടോയ്ലറ്റ്‌ സ്ഥാപിക്കുന്ന പ്രവൃത്തി 


2019-2020 (01-oseneé)—Z 0.46 


1,200 


തളിപ്പറമ്പ്‌ റെയിഞ്ചിലെ റെയിഞ്ച്‌ ഓഫീസ്‌ 
കോമ്പൌണ്ടിലെ ചുറ്റുമതില്‍ നവീകരണ 
പ്രവൃത്തി 2020-2021 --$ 1.40 


3,500 





ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില (ജി. എസ്‌. ടി.-- സെസ്‌ 
ഉള്‍പ്പെടെ )-്രകമനമ്പര്‍ 1, 2, 4, 5 ഇവയ്ക്ക്‌ = 650, 
(Hamaue 3-a5 $ 1,300. 


ദര്‍ഘാസ്‌ പ്രമാണങ്ങള്‍ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസില്‍ നിന്നും ലഭിക്കുന്നതാണ്‌. 


കരാറുകാരുടെ ക്ലാസ്‌---എ, ബി, സി, ഡി പി.ഡബ്ല്യൂ.ഡി. 
കോണ്‍്ള്‍ട്രാക്ടര്‍ ലൈസന്‍സ്‌. 


ഡിവിഷന്‍ / റെയിഞ്ച്‌ കണ്ണൂര്‍ ഫോറസ്റ്റ്‌ ഡിവിഷന്‍ / 
കൊട്ടിയൂര്‍ /തളിപ്പറമ്പ്‌/കണ്ണുവം റെയിഞ്ച്‌. 
ദര്‍ഘാസ്‌ പ്രമാണം ലഭ്യമാകുന്ന തീയതിയും സമയവും 


27-1-2021, ഉച്ചയ്ക്ക്‌ 1 മണി. 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കാവുന്ന അവസാന തീയതിയും 
MAWANo—27-1-2021, വൈകുന്നേരം 3 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവു൦-27-1-2021, 
3.30 മണി. 


227 


പ്രവൃത്തി ചെയ്തൂ തീര്‍ക്കേണ്ട കാലാവധി-ര്രമനമ്പര്‍ 


3-ന്‌-2 മാസം, ക്രമനമ്പര്‍ 1, 2, 4, 5 ഇവയ്ക്ക്‌ ഒരു മാസം. 


ഏതെങ്കിലും കാരണവശാല്‍ 27-1-2021-ാം തീയതിയില്‍ 
ദര്‍ഘാസ്‌ നടക്കാതെ വന്നാല്‍ മുന്‍ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും വെച്ച്‌ 28 -1-2021-ന്‌ ദര്‍ഘാസ്‌ നടത്തുന്ന 
തായിരിക്കും. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
തിരികെ നല്‍കുന്നതല്ല. 


കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിര്‍ദ്ദിഷ്ട 
തീയതിയിലൂം സമയത്തും ദര്‍ഘാസുകള്‍ തുറക്കുന്ന 
തായിരിക്കും. കേരള പൊതുമരാമത്ത്‌ വകുപ്പിലെ എല്ലാ 
ദര്‍ഘാസ്‌ മേല്‍ ജോലികള്‍ക്കും 
ബാധകമായിരിക്കും. ദര്‍ഘാസ്‌ ഫോറങ്ങള്‍ യാതൊരു കാരണ 


നിബന്ധനകളും 


വശാലും കൈമാറ്റം ചെയ്യുവാന്‍ പാടുള്ളതല്ല. നിരതദ്രവ്യം 
ഏതെങ്കിലും ദേശസാത്കൃത ഷെഡ്യൂള്‍ ബാങ്കിന്റെ ഡിമാന്റ്‌ 
രഡാഫ്റ്റ്‌ രൂപത്തില്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, 
കണ്ണൂരിന്റെ പേരില്‍ പണയപ്പെടുത്തി ദര്‍ഘാസിനൊടൊപ്പം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. 1-11-1992-ലെ ജി. ഒ. (എം. എസ്‌) നമ്പര്‍ 
88/92 പി. ഡബ്റ്ു. ഡി. പ്രകാരമുള്ള ഗ്യാരന്റി ഈ ദര്‍ഘാസ്‌ 
ജോലികള്‍ക്കും ബാധകമായിരിക്കും. ₹ 200-ന്റെ മുദ്രപ്രതത്തില്‍ 
ഒപ്പിട്ട്‌ 
അപൂര്‍ണ്ണമായതും ഇ. എം. ഡി. വെച്ചിട്ടില്ലാത്തതോ 


പ്രാഥമിക ഉടമ്പടി ഹാജരാക്കേണ്ടതാണ്‌. 
സമയപരിധി കഴിഞ്ഞ്‌ ലഭിക്കുന്നതോ ആയ ടെണ്ടറുകള്‍ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഏതെങ്കിലും 
നിരസിക്കു 


ന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥനില്‍ 


ടെണ്ടര്‍ യാതൊരു കാരണവും പറയാതെ 


നിക്ഷിപ്തമാണ്‌. ഈ ദര്‍ഘാസ്‌ പരസ്യം സംബന്ധിച്ച 
കൂടുതല്‍ വിവരങ്ങള്‍ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, കണ്ണൂര്‍ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌ എന്നിവിടങ്ങളില്‍ 
അന്വേഷിച്ചാല്‍ രപവുത്തി 


എന്ന 


ദിവസങ്ങളിലും 
www.keralaforest.gov.in 
ലഭ്യമാണ്‌. 


വെബ്‌ സൈറ്റിലും 


ദര്‍ഘാസ്‌ സംബന്ധമായി 10൧-യിലും വനംവകുപ്പിലും 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഈ ദര്‍ഘാസിനും 
ബാധകമായിരിക്കും. 


No. D-1321/2020. Ist January 2021. 


Sealed competitive tenders in the prescribed form are 
invited from approved A, B, C, D Class Contractors of 
PWD Kerala for the following works by the undersigned 
for and on behalf of Governor of Kerala. Tender form can 
be had from the office of the undersigned on request in 
writing till 1 p. m. on the date of tender on payment of 
its cost and taxes. The last date and time of receipt of 
tender in sealed cover superscribing the name of the 
work is 3 p. m. on the tender date. The tender will be 
opened at 3. 30 p. m on 27-1-2021 in the presence of the 
tenderers present at that time. In case the tender is not 
materialized on 27-1-2021 due to any reasons, it will be 
conducted on 28-1-2021 at the same time and place. 


26th Jan. 2021] 


FOREST DEPARTMENT 


66 





Schedule 





SL. 
No. 


Name of Work and Approximate EMD 


Estimate amount (in lakhs) 





Maintenance work to CCF Office toilet 
at Kannothumchal in Kannur during 
the year 2020-21 (Re tender)—% 0.70 


1,750 


Casting and erection of concrete pillers 3,800 
around Mangrove Reserve forest 
boundaries in Tholambra section in 
Kottiyoor Range (45 Nos.) (Re tender)— 


= 151 


Preventing of leakage and maintenance 12,000 
work in Iritty section HQ building 
at Iritty in Kottiyoor Range during 


the year 2020-21 (Re tender)—% 4.70 


Fixing toilet at Alakapuri Waterfall area 1,200 


in Sreekandapuram section of 
Thaliparamba Range during the year 


2019-20 (Re tender)—¥% 0.46 


Maintenance work of Compound wall 3,500 
in Thaliparamba Range during the year 


2020-21 1.40 





Tender form value (including GST and Cess)— 
= 650 for Sl. Nos. 1, 2, 4, 5 and = 1,300 SL No. 3. 


Sale of tender documents can be available from 


Divisional Forest Office, Kannur. 


Classification of bidder—A, B, C, D PWD Contractor 


Licence. 


Last date and time from which the tender form will be 
available—27-1-2021, 1 p. m. 


228 


Last date and time of submission of tender— 
27-1-2021, 3 p. m. 


Date and time of opening of tender—27-1-2021, 
3.30 p. m. 


Period of completion of work—1 month for Sl] Nos 
1, 2, 4, 5 and 2 months for SI. No. 3. 


Name of Division—Kannur Division. 


The cost of tender forms will not be refunded at any 
cost. EMD will be accepted through DD taken from any 
of the Nationalized Bank in favour of Divisional Forest 
Officer, should be 


superscribed on the sealed cover. All the conditions 


Kannur. The name of work 
prevailed in Kerala Public Works Department and Kerala 
Forest Department will be applicable to these works. 
Guarantee as prescribed in G. O. (Ms.) No. 98/92/ PWD 
dated 1-11-1992 will also be applicable to this tender. 
Tender forms are not transferable. Tender should be 
submitted along with a preliminary agreement signed and 
executed in a stamp paper worth = 200. Incomplete 
tenders and tenders without EMD or tender received after 
this stipulated time are liable to reject it. The undersigned 
reserves the right to reject any tender without assigning 


any reason thereof. 


More details can be had from office of the 
Divisional Forest Officer, Kannur, Kannothumchal, Kannur 
or O/o the Range Forest Officer, Kottiyoor/Kannavam/ 
Taliparamba during the working hours and also from the 


website www. keralaforest. gov.in. 


Office of the, 
Divisional Forest Officer, P. Kartuick IFS, 


Kannur. Divisional Forest Officer. 


